Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL / TV ( N )/12/2009- 2011 


1ൾ 


സ 


V 
GOVERIZATION 


VMENT OF 


OF KERT 


a 


~ 


K 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


23rd November 2010 

2010 നവംബർ 23 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


) 46 


വാല്യം 55 


നമ്പർ 


2nd Agrahayana 1932 
1932 അഗ്രഹായനം 2 


PART III 
Industrial Training Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഇ4 - 20808/ 2010 . 


2010 ഒക്ടോബർ 25. 


വ്യാ വ സായിക പരിശീലന വകു പ്പിന്റെ ആസ്ഥാന 
കാര്യാലയത്തിലെ ലൈൻ പ്രിന്ററിന് വാർഷിക പരിപാലന 
കരാറിൽ ഏർപ്പെടാൻ താല്പര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ടെണ്ടർ നമ്പരും ഇനവിവരവും ഇ4 /158 / 2010 ( മെ . ലിപി) 
ലൈൻ മാട്രിക്സ് . 


6100 


ദർഘാസ് വില പണമായിട്ടോ മണിയോർഡറായിട്ടോ 
മാത്രമേ സ്വീകരിക്കുകയുള്ളൂ . ദർഘാസ് നമ്പർ, തീയതി 
എന്നിവ രേഖപ്പെടുത്തിമുദ്രവച്ച കവറുകൾ ഡയറക്ടർ, 
വ്യാവസായിക പരിശീലന വകുപ്പ്, തൈക്കാട്, തിരുവനന്തപുരം-14 
എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. താമസിച്ച് ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ഒറിജിനൽ ദർഘാസ് 
പമാ ണ ത്തോ ടൊപ്പം ആകെ വിലയുടെ ഒരു ശത മാനം 
നിരതദ്രവ്യവും 100 (നൂറ്) രൂപ വിലയുള്ള കേരള സർക്കാർ 
മുദ്രപത്രത്തിൽ പ്രാഥമിക കരാർ പ്രതവുംഉണ്ടായിരിക്കേണ്ടതാണ്. 
ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ മൂന്നുമാസംവരെ 
വില നിരക്ക് പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കണം. അല്ലാത്ത 
ദർഘാസുകൾ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. 

കേരളത്തിന് പുറത്തുള്ള കമ്പനികൾക്ക് മുദ്രപത്രം ആവശ്യ 
മുണ്ടെങ്കിൽ 125 രൂപ മണിയോർഡറായി അയച്ചു തന്നാൽ 
ഈ ആഫീസിൽ നിന്നും മുദ്രപത്രം വാങ്ങി അയച്ചുതരുന്നതാണ്. 
(മണിയോർഡർ മാത്രമേ സ്വീകരിക്കുകയുള്ളു.) ദർഘാസ് 
പമാണം കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ആവശ്യമായ 
ഇ . എം. ഡി .ഉള്ളടക്കം ചെയ്യാത്ത ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. 


ദർഘാസ് ഫോറത്തിന്റെ വില (4 % വാറ്റ് ഉൾപ്പെടെ) : 


അസ്സൽ - രൂപ 312 
പകർപ്പ്- രൂപ 156. 


ദർ ഘാസ് വിൽപ്പ ന യു ടെ അ വ സാന തീയതിയും 
സമയവും- 30 - 11- 2010 , 3 മണി. 


- മുദ്രവച്ച ദർഘാസുകൾ സ്വീക രി ക്കുന്ന അ വ സാന 
തീയതിയും സമയവും 30 - 11 - 2010 , 4 മണി. 


-- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
1- 12 - 2010 , 11 മണി. 


വ്യാവസായിക പരിശീലന വകുപ്പ് 
ആസ്ഥാന കാര്യാലയം, തൈക്കാട്, 
തിരുവനന്തപുരം. 


- ( ഒപ്പ്) 

ട്രെയിനിംഗ് 
ഡയറക്ടർക്കുവേണ്ടി. 


